Regn . No. KERBIL /2012/ 45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


GOVER 


. 


ാം 


കർ 


ള സർക്ക 
MENT OF 


ക 


ക്കുകാർ 
OF KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


27th August 2013 
| 2013 ആഗസ്റ്റ് 27 
5th Bhadra 1935 
| 1935 ഭാദം 5 


No . 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Medical Education Department 


ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ സി3 /13163/ 2011/ റ്റി. ഡി . എം. സി . എ . 


2013 ജൂ 


ലൈ 25. 


- ആലപ്പുഴ റ്റി . ഡി . മെഡിക്കൽ കോളേജിലെ താഴെ 
വിവരിക്കുന്ന വാഹനം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ 
വിൽക്കുന്നതിനായി മുദ്രവെച്ച ക്വട്ടേഷൻ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്വട്ടേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നവർ ക്വട്ടേഷനോടൊപ്പം 
നിരതദ്രവ്യമായി പ്രിൻസിപ്പാളിന്റെ പേരിലെടുത്ത X 10,000- ന്റെ 
ഡിമാന്റ് ഡാം പേരും വിലാസവും തെളിയിക്കുന്നതിന് 
വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും ഉൾക്കൊള്ളിക്കേ 
ണ്ടതാണ്. ഇവയില്ലാത്ത ക്വട്ടേഷനുകൾ പരിഗണിക്കുന്നതല്ല. 
കവറിന് പുറത്ത് വാഹനം വിറ്റഴിക്കൽ ക്വട്ടേഷൻ എന്ന് 
രേഖപ്പെടുത്തേണ്ടതാണ്. മതിയായ വില ലഭിച്ചാൽ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആളിന്റെ പേരിൽ ക്വട്ടേഷൻ 
സ്ഥിരപ്പെടുത്തുന്നതാണ്. ടിയാൻ മൊത്തം തുകയും വിൽപ്പന 
നികു തിയും കോളേജ് ഓഫീസിൽ അടച്ച് ഉത്ത ര വ് 
വാങ്ങിയ ശേഷം വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ഇത് 
സംബന്ധിച്ച അന്തിമ തീരുമാനം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. വാഹനത്തെ സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


വാഹനം - അശോക് ലൈലാൻഡ് ബസ് ( മോഡൽ 1970 ). 


രജിസ്ട്രേഷൻ നമ്പർ കെ .എൽ. എ . 3949. 


ക്വട്ടേ ഷ ൻ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 


സമയവും 


30 - 8 - 2013, 3.45 മണി. 


ക്വട്ടേഷൻ തുറക്കുന്ന തീയതിയും സമയവും 31- 8 - 2013 , 


12 .30 മണി. 


ലേല സ്ഥലം ഗവൺമെന്റ് റ്റി. ഡി. മെഡിക്കൽ കോളേജ് 


ഗവൺമെന്റ് ടി . ഡി . മെഡിക്കൽ 
കോളേജ്, ആലപ്പുഴ-5. 


- ( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


ഓഫീസ്. 


